COVERNMENT 


OF KERALA 


Regn . No. KERBIL / 2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


© 
കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No. KL /TV ( N ) / 634/ 2018-20 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2020 ഒക്ടോബർ 6 
6th October 2020 


വാല്യം 9 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


1196 കന്നി 20 
20th Kanni 1196 


39 


Vol. IX 


Thiruvananthapuram , 


No. 


Tuesday 


1942 ആശ്വിനം 14 
14th Aswina 1942 


PART III 


Police Department 


ലേല പരസ്യം 


നമ്പർ E2( b ) -367702019 C. 

2020 സെപ്റ്റംബർ 3 . 
കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി യുടെ അധീ ന ത യിൽ ഉള്ള തും കണ്ണൂർ സായു ധ സേ നാ വി ഭാഗം ഡെപ്യൂട്ടി 
കമാണ്ടന്റിന്റെ കാര്യാലയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ താഴെ പറയുന്ന ഡിപ്പാർട്ടുമെന്റ് വാഹനങ്ങൾ 7-10-2020 -ാം തീയതി രാവിലെ 
11 മണിക്ക് മേൽ പറഞ്ഞ ഓഫീസ് പരിസരത്തുവച്ച് ലേലം നടത്തുന്നതാണ്. പ്രസ്തുത ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യം 
ഉള്ളവർ ലേലം തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപായി താഴെ പറയുന്ന വസ്തുക്കൾക്ക് നിശ്ചയിച്ച നിരതദ്രവ്യം ഡെപ്യൂട്ടി 
കമാണ്ടന്റിന്റെ കാര്യാലയത്തിൽ അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. 


മോഡൽ 


കമ 
നമ്പർ 


രജിസ്റ്റർ 
നമ്പർ 


നിരതദ്രവ്യം 

₹ 


( 2 ) 


( 3 ) 


( 4 ) 


1 


KL 01 AU 9882 


2009 Model Bolero Invader 


6,750 


2 


KL 01 AH 6741 


2005 Model Bajaj CT 100 M /Cycle 


225 


3 


KL 01 AH 6723 


2005 Model Bajaj CT 100 M /Cycle 


225 


4 


KL 01 X 9732 


2002 Model Hero Honda CD 100 M/ Cycle 


225 


5 


KL . 01 AH 2189 


2005 Model Bajaj CT 100 M /Cycle 


225 


Gaz . No. 39 / 2020 / DTP ( Police ) . 


417 


134 


KERALA GAZETTE 


[PART III 


( 1 ) 


(2 ) 


(4) 


6 


KL 01 X 9384 


2002 Tata 709 Bus 


9,000 


7 


KL 01 AC 3899 


2011 Model Bolero 


10,500 


8 


KL 01 AU 5448 


2008 Model Bolero Invader 


5,700 


9 


KL . 01 X 9876 


2002 Model Hero Honda CD 


225 


10 


KL 01 AK 5827 


2005 Model Bullet Motor Cycle 


7,500 


11 


KL 01 AG 8368 


2005 Model Bullet Motor Cycle 


7,500 


12 


KL 01 AH 6728 


2005 Model Bajaj CT 100 


225 


13 


KL 01 AS 3594 


2008 Model Kinetic 4s 


150 


14 


KL . 01 AS 3575 


2008 Model Kinetic 4s 


180 


15 


KL 01 AK 5820 


2005 Model Bullet Motor Cycle 


7,500 


16 


KL 01 AS 8141 


2008 Model Bolero Invader 


5,700 


17 


KL 01 AX 4486 


2009 Model Tata Sumo 


6,000 


18 


KL . 01 AH 2193 


2005 Model Bajaj CT 100 


225 


19 


KL 01 AH 2162 


2005 Model Bajaj CT 100 


225 


20 


KL 01 AV 391 


2009 Model Bolero Invader 


6,000 


21 


KL 01 AV 381 


2009 Model Bolero Invader 


6,000 


22 


KL 01 AU 5357 


2008 Model Bolero Invader 


6,000 


23 


KL 01 AU 4128 


2008 Model Tata Sumo 


6,000 


24 


KI 01 AU 4188 


2008 Model Tata Sumo 


6,000 


25 


KL 01 AB 5870 


2003 Model Water tanker 


30,000 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലസ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു 
മണിക്കൂർ മുൻപായി മേൽപ്പറഞ്ഞിരിക്കുന്ന വാഹനങ്ങൾക്ക് നേരെ കാണിച്ചിരിക്കുന്ന തുക നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതുമാണ്. 
കൂടാതെ വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും മുദ്രവെച്ച ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് 
ലേല തലേന്ന് വൈകുന്നേരം 4 മണി വരെ കമാണ്ടന്റിന്റെ കാര്യാലയത്തിൽ സ്വീകരിക്കുന്നതാണ്. 

ദർഘാസിനോടൊപ്പം വാഹനത്തിന്റെ നിരതദ്രവ്യമായി നിശ്ചയിച്ചിരിക്കുന്ന തുക ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും 
കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയുടെ പേരിൽ മാറാവുന്ന തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. നിശ്ചിത 
നിരതദ്രവ്യം ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്നതായിരിക്കും. ദർഘാസുകൾ അയയ്ക്കുന്ന കവറിന് പുറത്ത് പോലീസ് വകുപ്പ് 
വാഹനങ്ങളുടെ ലേലത്തിനുള്ള ദർഘാസ് എന്നെഴുതി കവർ മുദ്രവെയ്ക്കേണ്ടതാണ്. 

പരസ്യ ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ ലേലത്തിൽ പങ്കെടുക്കാൻ എത്തിയവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും 
ലേലം വിളിച്ച തുകയോ ദർഘാസ് തുകയോ ഏതാണോ കൂടുതൽ യുക്തമെന്നു തോന്നുന്ന പക്ഷം ലേലം ബന്ധപ്പെട്ടയാളുടെ 
പേരിൽ ഉറപ്പിക്കുന്നതായിരിക്കും. ലേലംകൊണ്ട് ആൾ ഉടൻ തന്നെ ലേല ദർഘാസ് തുകയുടെ പകുതി സംഖ്യ നിരതദ്രവ്യം 
ഒഴികെ നികുതിയടക്കം ലേല സ്ഥലത്തുവെച്ച് അടച്ച് രസീത് കൈപ്പറ്റേണ്ടതാണ്. ബാക്കി തുക നികുതി ഉൾപ്പെടെ ലേലം 
ദർഘാസ് സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് തീയതി മുതൽ 10 ദിവസത്തിനകം അടച്ച് സ്വന്തം ചിലവിലും ഉത്തരവാദിത്വത്തിലും വാഹനം 
നീക്കം ചെയ്യേണ്ടതാണ്. ലേലത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ മടക്കി നൽകുന്നതാണ്. 
മേൽപ്പറഞ്ഞ പ്രകാരം ലേലം ദർഘാസ് കൊണ്ടയാൾ ലേല നിബന്ധനകൾ ലംഘിച്ചാൽ ബന്ധപ്പെട്ട ആൾ അടച്ച നിരതദ്രവ്യം 
സർക്കാരിലേയ്ക്ക് മുതൽ കൂട്ടുന്നതും വാഹനങ്ങൾ പുനർലേലം ചെയ്യുന്നതുമാണ്. പുനർലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും 
നഷ്ടം സംഭവിച്ചാൽ ആദ്യം ലേലം കൊണ്ട് ആൾ അതിന്റെ ഉത്തരവാദിയായിരിക്കും. 

ജില്ലാ സായുധ ക്യാപിൽ സൂക്ഷിച്ചിരിക്കുന്നതും ലേലം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമായ വാഹനങ്ങൾ ലേലത്തിന് മുൻപുള്ള 
15 പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ മുൻകൂർ 
അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതാണ്. യാതൊരു കാരണവും കൂടാതെ ഈ നോട്ടീസിൻ പ്രകാരമുള്ള ലേല നടപടികൾ 
മാറ്റി വെക്കാനോ ലേലം ദർഘാസ് വിൽപ്പന അസ്ഥിരപ്പെടുത്തുവാനോ ഉള്ള പൂർണ്ണ അധികാരം കണ്ണൂർ ജില്ലാ പോലീസ് 
മേധാവിയിൽ നിക്ഷിപ്തമായിരിക്കും. 


District Police Office, 


YATHISH CHANDRA, G. H. IPS , 

District Police Chief 


Kannur. 


418 


